| Reg . No . രജി. നമ്പർ 
KL /TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


- 


സാ 


സ 


VMENT O 


VERALA 


e 


S 


OF KER . 


d 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


| 


No . 1 15 


Vol . LV 
വാല്യം 55 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


13th April 2010 
2010 G 1 A 13, 
23rd Chaithra 1932 
- 1932 ചൈതം 23 


നമ്പർ 


PART III 
Dairy Development Department 


REGISTRATION CERTIFICATE 


No . C - 412/ 2010 . 

- 10th March 2010 . 
I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co -operative Societies Act, 1969 ( Act 21 of 1969), that 
the following society, the particulars which is furnished in 
the categorical statement is registered by me today as a 
Co- operative Society under the said Act, on the basis of 
limited liability and that the byelaws of the 
undermentioned society is also hereby registered under 
the said section . 


ജില്ല ആലപ്പുഴ. 
പ്രവർത്തനപരിധി - ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയിലെ 

6- ഉം 7 - ഉം വാർഡുകൾ ഉൾപ്പെട്ടതും വടക്ക് വരട്ടാർ 
(ഓതറ ഇരവിപേരൂർ പഞ്ചായത്ത് അതിർത്തി) തെക്ക് 
പമ്പയാർ (പുത്തങ്കാവ് പ്രദേശം) കിഴക്ക് വരട്ടാർ 
( കോയിപ്പുറം പഞ്ചായത്ത് അതിർത്തി) പടിഞ്ഞാറ് 
വരട്ടാർ ( മംഗലം പ്രദേശം) എന്നീ അതിരുകൾക്കുള്ളിൽ 
വരുന്ന വരട്ടാർ , പമ്പയാർ എന്നിവയാൽ ചുറ്റപ്പെട്ടു 

കിടക്കുന്ന പ്രദേശങ്ങൾ ആയിരിക്കും. 
ബാദ്ധ്യത് - ക്ലിപ്തം. 
പ്രധാന ഉദ്ദേശ്യങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 
അംഗീകൃത ഓഹരി മൂലധനം- 20,000 രൂപ. 
സംഘത്തിന് ആകെ വാങ്ങുന്ന കടം - വായ്പകളുടെയും 

നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിടനിധി എന്നിവ 
യുടെ തുകയിൽനിന്നും സഞ്ചിത മായ നഷ്ടങ്ങൾ 
കുറച്ചിട്ടുള്ള തുകയും പത്തിരട്ടിയിൽ കവിയാൻ 

പാടുള്ളതല്ല. 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ 

( ഒപ്പ്) 
കാര്യാലയം, ആലപ്പുഴ. 

ഡെപ്യൂട്ടി ഡയറക്ടർ. 


തരംതിരിച്ചുള്ള പട്ടിക 


സംഘത്തിന്റെ പേര് - ഇടനാട് കെ . യു . സി. എസ്. നമ്പർ 

എ . 282 ( ഡി ) ആപ്കോസ്. 
മേൽവിലാസം- ഇടനാട് കെ . യു . സി.എസ്. നമ്പർ എ 282 

( ഡി ) ആപ്കോസ്. 
പോസ്റ്റാഫീസ് ഇടനാട് പി. ഒ. 
രജിസ്റ്റർ ചെയ്ത തീയതി 10 -3-2010. 
താലൂക്ക്- ചെങ്ങന്നൂർ. 


13th APRIL 2010 ] 


DAIRY DEVELOPMENT DEPARTMENT 


| 10 


REGISTRATION CERTIFICATE 


I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co -operative Societies Act, 1969 (Act 21 of 1969 ), that 
the following societies, the particulars which are furnished 
in the categorical statements are registered by me today 
as a Co - operative Societies under the said Act, on the 
basis of limited liability and that the byelaws of the 
undermentioned societies are also hereby registered under 
the said section . 


മേൽവിലാസം - മേയ്ക്കപ്പാല ക്ഷീരോൽപ്പാദക സഹകരണ 
- സംഘം ലിമിറ്റഡ്നമ്പർ ഇ . 333 ( ഡി ) ആപ്കോസ്, 
അരു വപ്പാറ പി . ഒ ., പെരുമ്പാവൂർ, എറണാകുളം 

ജില്ല . 
രജിസ്റ്റർ ചെയ്ത തീയതി-- 30 -1- 2010 . 
പോസ്റ്റാഫീസ്- അരുവപ്പാറ. 
താലൂക്ക് കുന്നത്തുനാട്. 
ജില്ല എറണാകുളം. 


തരംതിരിച്ചുള്ള പട്ടിക 


പവർത്തന പരിധി - വേങ്ങൂർ പഞ്ചാ യ ത്തിലെ 5 -ാം 
വാർഡിൽ പടിഞ്ഞാറും, വടക്ക് പടിഞ്ഞാറും, കോഴി 
ക്കോട്ടു കുളങ്ങര പാടം, വടക്ക്- പെരിയാർ വാലി 
കനാൽ ഇടപ്പാറ റോഡ്, വടക്ക് കിഴക്ക് കോട്ടപ്പാവനം 
കിഴക്കും തെക്ക് കിഴക്കും മേയ്ക്കപ്പാല ഒഴുക്കുപാറ 
തോട്, പെരിയാർ വാലി കനാൽ, തെക്ക്- കൂട്ടിക്കൽ 
റോഡ്- അശമന്നൂർ പഞ്ചായത്ത് അതിർത്തി, തെക്ക് 
പടിഞ്ഞാറ് മഴങ്ങാഞ്ചേരി പാടം എന്നിവ അതിരുകളാ 
യുള്ള മേഖല . 


നമ്പർ സി - 2958/ 2009. 

2010 ജനുവരി 30 . 
സംഘത്തിന്റെ പേര് - മുക ളാർകുടി ക്ഷീരോൽപാദക 

സഹകരണ സംഘം ലിമിറ്റഡ് നമ്പർ ഇ . 332 ( ഡി ) 
ആപ്കോസ്. 


മേൽവിലാസം- മുകളാർകുടി ക്ഷീരോൽപ്പാദക സഹകരണ 

സംഘം ലിമിറ്റഡ് നമ്പർ ഇ . 332 ( ഡി ) ആപ്കോസ്, 
എടത്തല പി . ഒ. 


ബാദ്ധ്യത - ലിമിറ്റഡ്. 
അംഗീകൃത ഓഹരി മൂലധനം- 10,000 രൂപ. 


പോസ്റ്റാഫീസ് - എടത്തല 


രജിസ്റ്റർ ചെയ്ത തീയതി- 30 -1- 2010 . 


സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്ക്കളുടെയും 
നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിടനിധി എന്നിവ 
യുടെ ആകെ തുക യിൽ നിന്നും സഞ്ചിതമായ 
നഷ്ടങ്ങൾ കുറച്ചിട്ടുള്ള തുകയുടെ പത്തിരട്ടിയിൽ 
കവിയാൻ പാടുള്ളതല്ല. 


ഡെപ്യൂട്ടി 
ഡയറക്ടറുടെ കാര്യാലയം, 
എറണാകുളം. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


ne 


താലൂക്ക് ആലുവ. 
ജില്ല എറണാകുളം. 
പ്രവർത്തന പരിധി - ആലുവ താലൂക്കിലെ എട ത്തല 

പഞ്ചാ യ ത്തിലെ 10 -ാം വാർഡിൽ ഉൾപ്പെടുന്ന 
മുഴുവൻ പ്രദേശങ്ങളായ കുഴിവേലിപ്പടി, മുകളാർകുടി 
മൂ ല , കക്കാടിക്ക ര , കൂർലാട് ഹരിജൻ കോളനി, 
കാരച്ചോട്ടിമൂല, ഞാറക്കാട്ടിമൂല,മൂഞ്ചോടിമൂല എന്നിവ 
ആയിരിക്കും. പ്രവർത്തനമേഖലയിലെ അതിരുകൾ. 
തെക്ക്മുമ്പോട്ടുകുളം ചാൽ, കളമശ്ശേരി മുനിസിപ്പാലിറ്റി, 
വടക്ക് 12 , 13 എന്നീ വാർഡുകൾ ( ശിവഗിരി, എരുമ 
ത്ത ല മൂ ല ) കിഴക്ക്- കളമശ്ശേരി മുനിസിപ്പാലിറ്റി 
പടിഞ്ഞാറ് 9 -ാം വാർഡ് (മാളിയേക്കപ്പടി) എന്നിവ 

ആയിരിക്കും. 
ബാദ്ധ്യത - ലിമിറ്റഡ്. 
അംഗീകൃത ഓഹരി മൂലധനം- 10 ,000 രൂപ. 
സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 

നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിടനിധി എന്നിവ 
യുടെആകെ തുകയിൽ നിന്നും സഞ്ചിതമായ നഷ്ട 
ങ്ങൾ കുറച്ചിട്ടുള്ള തുകയുടെ പത്തിര ട്ടി യിൽ 
കവിയാൻ പാടുള്ളതല്ല . 


കണ്ണൂർ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി 

ഡയറക്ടറുടെ നടപടിക്രമം 
നമ്പർ സി - 4643 / 2008. 

2010 മാർച്ച് 3. 
പരാമർശം: - ( 1) പയ്യന്നൂർ ക്ഷീര വികസന ഓഫീസറുടെ 

30 - 1- 2010 - ലെ 599 / 08 നമ്പർ കത്ത് . 
(2) കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 

71( 2 ) 72 (1). 
( 3) ഈ ഓഫീസിലെ 13 - 1- 2009- ലെ ഇതേ നമ്പർ 

ഉത്തരവ്. 
(4) ഈ ഓഫീസിലെ 16- 4- 2008 - ലെ സി -3190/ 07 

നമ്പർ ഉത്തരവ്. 


ഉത്തരവ് 


(2 ) 


നമ്പർ സി -1085 / 2008/ ( 11). 

2010 മാർച്ച് 8. 
സംഘ ത്തിന്റെ പേര്- മേയ് ക്ക പ്പാല ക്ഷീരോൽപാദക 

സഹകരണ സംഘം, ലിമിറ്റഡ്നമ്പർ ഇ . 333 ( ഡി ) 
ആപ്കോസ്. 


-കുഞ്ഞിമംഗലം ക്ഷീര വ്യവസായ സഹകരണ സംഘം 
ക്ലിപ്തം നമ്പർ 38 ( ഡി ) പരാമർശം ( 4) - ലെ ഉത്തരവ് പ്രകാരം 
ലിക്വിഡേറ്ററായി പയ്യന്നൂർ ക്ഷീര വികസന ആഫീസറെ 
നിയമിച്ചിരുന്നു . എന്നാൽ സംഘം പുനരുജ്ജീവിപ്പിക്കുന്നതിന് 
3 അംഗ കമ്മിറ്റി മുന്നോട്ടു വന്ന സാഹചര്യത്തിൽ പരാമർശം 


13th APRIL 2010 ] 


DAIRY DEVELOPMENT DEPARTMENT 


(3 ) പ്രകാരം സംഘത്തിൽ 3 അംഗ പാർട്ട് ടൈം അഡ്മിനിസ്ട്രേ -- സമാ പ് തീ ക ര ണ് ഉദ്യോ ഗ സ നായി പയ്യന്നൂർ 
റ്റർമാരെ നിയമിച്ചിരുന്നു . എന്നാൽ സംഘത്തിന്റെ ചുമതല - ക്ഷീരവികസന യൂണിറ്റ് ഓഫീസിലെ ഡയറി ഫാം ഇൻസ 
ഏറ്റെടുക്കാൻമുന്നോട്ടുവരാത്ത സാഹചര്യത്തിൽ പരാമർശം (1) ക്ടറെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 72 (1 ) 
പ്രകാരം സംഘത്തിന്റെ പ്രവർത്തനം പുനരുദ്ധരിക്കുന്നതിന് 

പ്രകാരം നിയമിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . ഉദ്യോഗസ്ഥൻ 
ആർക്കും താല്പര്യമില്ലെന്നും ആയതിനാൽ ടി സംഘത്തിന്റെ ചുമതല ഏറ്റെടുത്ത വിവരം പയ്യന്നൂർ ക്ഷീര വിക സന 
പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിന് നടപടി സ്വീകരിക്കുന്ന 

ഓഫീസർ മുഖാന്തിരം ഈ ഓഫീസിനെ അറിയിക്കുവാൻ 
തിന് പയ്യന്നൂർ ക്ഷീര വികസന ഓഫീസർ ശുപാർശ 

നിർദ്ദേശിക്കുന്നു. 
ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ സി. 38 
( ഡി ) നമ്പരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളകുഞ്ഞിമംഗലം ക്ഷീര 
വ്യവസായ സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം കേരള 
സഹകരണ സംഘം നിയമം വകുപ്പ് 71 ( 2) പ്രകാരം സമാപീ 

ഡെപ്യൂട്ടി ഡയറക്ടറുടെ 

( ഒപ്പ്) 
കരിച്ചുകൊണ്ട്ഉത്തരവാകുന്നു . 

കാര്യാലയം, കണ്ണൂർ. 

ഡെപ്യൂട്ടി ഡയറക്ടർ. 


